Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2015-17 


o , 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


സ 


കര 
GOVERNM 


രള സർക 
VMENT OF 


KERALA 


2 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 ആഗസ്റ്റ് 8 
- 8th August 2017 
1192 കർക്കടകം 23 
23rd Karkadakam 1192 
1939 ശാവണം 17 
17th Sravana 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ബി 69 / 2016 . 


2017 ജൂ 


ലൈ 14. 


- കോഴിക്കോട് വേങ്ങേരി നഗര കാർഷിക മൊത്തവിപണന കേന്ദ്രത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വെയബിഡ്ജ് താഴെ 
പറ യുന്ന വ്യവസ്ഥ കൾക്ക് വിധേ യ മാ യിക്കൊണ്ട് കരാർ അടിസ്ഥാ ന ത്തിൽ നട ത്തു ന്ന തി നായി സീൽ വച്ച് ടെണ്ടർ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ നമ്പർ 2 / 2017- 18 
ടെണ്ടർ ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 


ടെണ്ടർ സമർപ്പിക്കേണ്ട ഓഫീസറുടെ മേൽവിലാസം - സെക്രട്ടറി, കാർഷിക മൊത്തവിപണന കേന്ദ്രം, വേങ്ങേരി, 
കോഴിക്കോട്. 

വ്യവസ്ഥകൾ 


- 1. ടെണ്ടർ അംഗീകരിക്കുന്ന നാൾ മുതൽ 11 മാസകാലത്തേക്കായിരിക്കും നടത്തിപ്പവകാശം ഉണ്ടായിരിക്കുക. വെയബിഡ്ജ് 
പ്രവർത്തന സമയം എല്ലാ ദിവസവും രാവിലെ 4 മണി മുതൽ രാത്രി 10 മണിവരെയായിരിക്കും. 

2. മാർക്കറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചതും ഇപ്പോൾ നില വിലുള്ളതു മായ നിരക്കുകളാ യി രിക്കണം 
വാടകയായി ഈടാക്കേണ്ടത്. ( ചാർട്ട് ഓഫീസിൽ ലഭ്യമാണ്.) 

- 3. ഓ ഫീസിന്റെ അനുമതി ഇല്ലാതെയോ അന ധി ക ത മായോ വെയ് ബിഡ് ജ് പ്ര വർത്തിപ്പിക്കാ തി രി ക്കു ക യോ 
തുറക്കാതിരിക്കുകയോ ചെയ്യരുത്. 
Gaz .No. 32 /2017 /DTP (Agriculture ). 


5th JAN. 2016] 


AGRICULTURE DEPARTMENT 


46 


-- 4. ടെണ്ടർ/ ലേലം വഴി കരാർ നൽകപ്പെട്ടയാളോ/ സ്ഥാപനമോ അയാൾ നിശ്ചയിക്കുന്ന ഒരാളോ മാത്രമേ ഒരേ സമയം 
മാർക്കറ്റിലെ വെയിംഗ് പ്രവർത്തിയിൽ ഉണ്ടാ യി രിക്കു വാൻ പാടുള്ളു . ഉപഭോക്താവിന് സ്വന്തം നിലയ്ക്ക് കൈപ്പറ്റുന്ന 
തുകയുടെ രസീത് നൽകേണ്ടതുമാണ്. 

- 5. വെയിംഗ് ബ്രിഡ്ജും അനുബന്ധ ഉപകരണങ്ങളും കേടുപാടുകൾ വരാതെ സമയാസമയങ്ങളിൽ ആവശ്യമായ സർവ്വീസ് 
നടത്തി സൂക്ഷി ക്കേ ണ്ട താ ണ് . തക്ക തായ റിപ്പ യ റു കൾ വല്ലതും സംഭ വി ക്കു ക യാ ണ ങ്കിൽ ആയത് ഓഫീസിൽ 
അറിയിക്കേണ്ടതും സ്വന്തം ഉത്തരവാദിത്വത്തിൽ അംഗീകൃത ഏജൻസികളെ കൊണ്ട് മാത്രം റിപ്പയർ ചെയ്യേണ്ടതുമാണ്. 

6. വെയിംഗ് ബിഡ്ജിന്റെ സ്റ്റാമ്പിങ്ങ് സംബ ന്ധ മായ നടപടികളും ആയതിന്റെ ചെലവും സ്വന്തം നില യിൽ 
നിർവഹിക്കേണ്ടതാണ്. 


7. ടെണ്ടർ ഫോറം വില്പന 9 - 8 - 2017 വൈകുന്നേരം 5 മണിവരെ ഉണ്ടായിരിക്കുന്നതാണ്. ടെണ്ടർ ഫോറം - 5,000 
നിരതദ്രവ്യം ഉൾപ്പെടെ 10 - 8 -2017 രാവിലെ 11 മണിക്ക് മുമ്പായി മാർക്കറ്റ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതും ആയത് അന്നേ ദിവസം 
12 മണിക്ക് അപ്പോൾ ഹാജരായവരുടെമുൻപാകെ തുറക്കുന്നതുമായിരിക്കും. ടെണ്ടർ/ ലേലം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആകെ 
തുകയുടെ 1/ 3 ഭാഗം അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുക 7 ദിവസത്തിനകം അടയ്ക്കേണ്ടതുമാണ്. അടുത്ത പ്രവൃത്തി 
ദിവസം തന്നെ - 200 - ന്റെ മുദ്രപത്രത്തിൽ കരാറിൽ ഏർപ്പെടേണ്ടതും അന്നേ ദിവസം മുതൽ ഉപകരണങ്ങൾ കൈപ്പറ്റി പ്രവർത്തനം 
ആരംഭിക്കേണ്ടതുമാണ്. 

8. ടെണ്ടറുകൾ നിരസിക്കു വാ നും നീട്ടിവെയ്ക്കാ നു മുള്ള അധികാരം സെകട്ടറിയിൽ നിക്ഷിപ്ത മാ യിരിക്കും. 
ഗവൺമെന്റിന്റെ മറ്റ് ടെണ്ടറുകൾക്കുള്ള എല്ലാ നിയമ വ്യവസ്ഥകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 

- 9. ടെണ്ടർ/ ലേലം കൊള്ളുന്ന ആൾ വെയിംഗ് ബ്രിഡ്ജ് നടത്തിപ്പവകാശം യാതൊരു കാരണവശാലും കൈമാറാൻ 
പാടുള്ളതല്ല. അങ്ങനെ സംഭവിക്കുന്നപക്ഷം ടെണ്ടർ/ ലേലം നഷ്ടപരിഹാരം നല്കാതെ ഏകപക്ഷീയമായി റദ്ദാക്കപ്പെടുന്നതാണ്. 
ടെണ്ടർ ഫോറം പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസിൽ ലഭ്യമാണ്. (ആഫീസ് ഫോൺ- 0495 2376514 ) 


നഗര കാർഷിക മൊത്ത 
വിപണന കേന്ദ്രം, 
വേങ്ങേരി. 


( ഒപ്പ്) 
സെക്രട്ടറി. 


